Kerala Gazette No. 37 dated 22nd September 2020 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം ജില്ലാകളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ബി . അബ്ദുൾ നാസ്സർ ഐ.എ.എസ്. 

( 1) 


നമ്പർ DCKLM/ 10495 2019 - M1 


2020 ജൂലൈ 4 , 


വിഷയം :-ന്യായവില പുനർനിർണ്ണയം ചെയ്യുന്നത് സംബന്ധിച്ച്. 
സൂചന:-(1) ശ്രീമതി ലിസ്സി ഫെലിക്സ് സമർപ്പിച്ച അപ്പീൽ. 

( 2 ) കൊല്ലം സബ് കളക്ടറുടെ 27-5-2020 - ലെ എഫ്.191609 / 2020 -ാം നമ്പരായുള്ള റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവില വളരെ 
കൂടുതൽ ആയതിനാൽ ആയത് പുനർനിർണ്ണയിച്ചു നൽകുന്നതിന് കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽ വില്ലേജിൽ തെക്കും 
ഭാഗത്തുച്ചേരി നാൻസി ഡെയിലിൽ ശ്രീ. ഫെലിക്സ് ഭാര്യ ലിസ്സി ഫെലിക്സ് സൂചന ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
അപേക്ഷാ വസ്ത കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വ 146 14-2 - ൽപ്പെട്ട 7.18 ആർസ് 
പുരയിടമാണ്. ടി വസ്ത അപേക്ഷകയുടെ പേരിലുള്ളതാണ്. അപേക്ഷാ വസ്ത ഉൾപ്പെടുന്ന റീസർവ്വ 146 / 14 - ൽപ്പെട്ട വസ്തുവിന് 
2010 ലെ ന്യായവില വിജഞാപനപ്രകാരം ? 5,00,000 ന്യായവില നിശ്ചയിച്ച് " Residential plot with private Road access ” എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നു . അപ്പീൽ അപേക്ഷയിൽമേൽ സൂചന ( 2 ) പ്രകാരം സ്ഥല പരിശോധനയും, 
അന്വേഷണവും പൂർത്തിയാക്കി കൊല്ലം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപേക്ഷാ വസ്തുവിന്റെ അടിസ്ഥാന 
വസ്തുവായ ടി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ 145{ 2- ൽപ്പെട്ട വസ്തുവിന് 2010 - ലെ ന്യായവിലയായ 3 5,00,000 - ൽ 
നിന്ന് ആർ . ഒന്നിന് ? 1,50,000 ആയി ന്യായ വില പുനർനിർണ്ണയം ചെയ്ത് ഈ കാര്യാലയത്തിൽ നിന്ന് 23-8-2013 - ൽ 
എം . 1. 18277 / 2013 -ാം നമ്പരായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അപേക്ഷാ വസ്തുവിനും 2010 - ലെ 
ന്യായവിലയായ 3 5,00,000 നിന്ന് ആർ . ഒന്ന് ? 1,50,000 ആയി ന്യായവില പുനർനിർണ്ണയിച്ച് “ Residential plot with private Road 
access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് കൊല്ലം സബ് കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ടി 
അപ്പീലിൽ കൊല്ലം സബ് കളക്ടറുടെ കാര്യാലയത്തിലെ ജൂനിയർ സൂപ്രണ്ട് , തഹസിൽദാർ ( 

ഭൂരേഖ )-കൊല്ലം, മുണ്ടയ്ക്കൽ വില്ലേജ് 
ആഫീസർ, അപ്പീൽ കക്ഷി പ്രതിനിധി മുതൽപേരെ ഈ കാര്യാലയത്തിൽ നേരിൽ കേട്ടിട്ടുള്ളതുമാണ്. കൊല്ലം സബ് കളക്ടറുടെ 
റിപ്പോർട്ട്, വിചാരണ മൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷാ വസ്തുവിന്റെ ന്യായവില ചുവടെ വിവരിക്കും പ്രകാരം 
പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5 ( 4 ) 
പ്രകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . 
തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 
31-3-2018 പ്രകാരം നിലവിലെ ന്യായവിലയുടെ 10 ശതമാനവും വർദ്ധനവുകളും കൂടാതെ സർക്കാരിന്റെ മറ്റ് ഉത്തരവുകൾ 
പ്രകാരമുള്ള വർദ്ധനവും കൂടി ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ്. 


6-3-2010 - ല 


താലൂക്ക് 


കമ് 
നമ്പർ 


അപ്പീൽ കക്ഷിയുടെ 
പേരും വിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


റീസർവെ 
നമ്പർ 


ഭൂമിയുടെ 
ഇനം തരം 


പുനർ 
സർക്കാർ നിശ്ചയിച്ച നിർണ്ണയിച്ച 

ന്യായവില ന്യായവില 
( ആർ ഒന്നിന് ( ആർ ഒന്നിന് 


1 


കൊല്ലം 


146 /14-2 


5,00,000 


1,50,000 


മുണ്ടയ്ക്കൽ 
ബ്ലോക്ക് 25 


ശ്രീമതി ലിസ്സി ഫെലിക്സ് 
w / o ഫെലിസക്സസ്, 
നാൻസി ഡെയ്ൽ, 
തെക്കുംഭാഗത്തച്ചേരി, 
മുണ്ടയ്ക്കൽ, 
ഇരവിപുരം പി . ഒ . , 
കൊല്ലം. 


പുരയിടം 
Residential 

Plot with 
Private road 


access 


Gaz . No. 37 / 2020 / DTP / CLR ( Fair Value - Supplement ) . 


663 


2 


FORM "C 


[ See Rule 5 ( 8 )] 


NOTIFICATION 


No. DCKLM/10495 / 2019 - M1 . 


4th July 2020 . 


Whereas , it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 read with sub -rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 
1995 , the fair value of the land in Mundakkal Village of Kollam Taluk of the Kollam District is hereby fixed finally as 
shown in the schedule hereto : 


SCHEDULE 


SI 
No. 


Name of 
District 


Name of 
Taluk 


Name of Village 

Block No. 
Survey No.with 
Sub - division 


Corporation / 
Municipality / 
Panchayath 


Revised 
Fair Value 


Classification 

by use 


Fair Value of 
land already 
fixed ( as on 
6-3-2010 ) 7 


of land 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


1 


Kollam 


Kollam 


Kollam 
Corporation 


5,00,000 
Per Ares 


1,50,000 
Per Ares 


Mundakkal 
Block No. 25 
Resurvey No. 

146 /14-2 


Dry Land 
Residential plot 

with private 
Road access 


( 2 ) 


നമ്പർ DCKLM / 578 2020 - M1 


2020 ജൂലൈ 7 . 


വിഷയം :- ന്യായവില പുനർനിർണ്ണയം ചെയ്യുന്നത് സംബന്ധിച്ച്. 
സൂചന;-(1) ശ്രീമതി ഉഷാറാണി ഈ കാര്യാലയത്തിൽ സമർപ്പിച്ച അപ്പീൽ. 

(2 ) കൊല്ലം സബ് കളക്ടറുടെ 6-3-2020 - ലെ എഫ് .18698112020 നമ്പരായുള്ള സ്ഥലപരിശോധന റിപ്പോർട്ട്. 
കൊല്ലം താലൂക്കിൽ കിളികൊല്ലർ പുന്തലത്താഴം കളഭത്തിൽ ശ്രീമതി ഉഷാറാണി എന്ന കക്ഷി തന്റെ ഉടമസ്ഥതയിലുള്ള 
മയ്യനാട് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 27 - ൽ റീസർവെ 321 ; 13 - ൽപ്പെട്ട 8.09 ആർസ് വസ്തുവിന്റെ ന്യായവില പുനർനിർണ്ണയം 
ചെയ്യുന്നതിന് സൂചന ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി അപ്പീലിൻമേൽ സൂചന ( 2 ) പ്രകാരം സ്ഥല പരിശോധന 
നടത്തി കൊല്ലം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി വസ്ത 2010 - ലെ ന്യായവില രജിസ്റ്റർപകാരം ? 6,00,000 
ന്യായവില നിശ്ചയിച്ച് " Commercially Important Plot ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപേക്ഷാ വസ്തുവിൽ 
നിന്നും വടക്ക് മാറി അകലെയുള്ളതും എൻ.എച്ച് . റോഡിന് കൂടുതൽ സാമീപ്യമുള്ളതുമായ ടി വില്ലേജിലെ തന്നെ ബ്ലോക്ക് 27 - ൽ 
റീസർവെ 321,29 , 321/30 എന്നീ വസ്തുക്കൾക്ക് 2010 - ലെ ന്യായവില രജിസ്റ്റ് പ്രകാരം x 2,50,000 നിശ്ചയിച്ച് “ Residential plot with 
private road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് കൊല്ലം ഭൂരേഖാ തഹസിൽദാർ കൊല്ലം സബ്കളക്ടർക്ക് 
സ്ഥല പരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ കാണുന്നു . അപേക്ഷാ സ്ഥലത്തിൽ എത്തിച്ചേരാൻ പഞ്ചായത്ത് റോഡ് 
സൗകര്യം ഉള്ളതിനാൽ അപേക്ഷാ സ്ഥലത്തിന് 2010 - ലെ ന്യായവിലയായ 7 6,00,000 നിന്ന് ആർ . ഒന്നിന് ? 2,50,000 ആയി 
ന്യായവില പുനർനിർണ്ണയിച്ച് “ Residential plot with Panch / Corp / Mun Road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് 
കൊല്ലം സബ് കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൊല്ലം ഭൂരേഖാ തഹസിൽദാരുടെ റിപ്പോർട്ടിനെ ശുപാർശ ചെയ്തുകൊ 
ണ്ടാണ് കൊല്ലം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ കൊല്ലം സബ് കളക്ടറുടെ കാര്യാലയത്തിലെ ജൂനിയർ 
സൂപ്രണ്ട്, കൊല്ലം , ഭൂരേഖാ തഹസിൽദാർ , മയ്യനാട് വില്ലേജ് ആഫീസർ , അപ്പീൽ കക്ഷി മുതൽപേരെ ഈ കാര്യാലയത്തിൽ 
നേരിൽ കേട്ടിട്ടുള്ളതുമാണ്. കൊല്ലം സബ് കളക്ടറുടെ റിപ്പോർട്ട്, വിചാരണ മൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ന്യായവില 
പുനർനിർണ്ണയിച്ച് ചുവടെ വിവരിക്കും പ്രകാരം ഇതിനാൽ ഉത്തരവാക്കുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5 ( 4 ) 
പ്രകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/2014 റ്റി.ഡി. 
തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 
31-3-2018 പ്രകാരം നിലവിലെ ന്യായവിലയുടെ 10 ശതമാനവും വർദ്ധനവും സർക്കാരിന്റെ മറ്റ് ഉത്തരവുകൾ പ്രകാരമുള്ള 
വർദ്ധനവുകൾ കൂടി ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ്. 


664 


3 


താലൂക്ക് 


അപ്പീൽ കക്ഷിയുടെ 
പേരും വിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


റീസർ 
നമ്പർ 


6-3-2010 - ലെ 
ഭൂമിയുടെ സർക്കാർ നിശ്ചയിച്ച 
ഇനം 

ന്യായവില 
( ആർ ഒന്നിന്) തരം 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 

ന്യായവില 

₹ 


തരം 


കൊല്ലം 


321/13 


പുരയിടം 


2,50,000 


മയ്യനാട് 
ബ്ലോക്ക് 
നമ്പർ 27 


6,00,000 
Commercially 
Important plot 


ശ്രീമതി ഉഷാ റാണി, 
കളഭം , പുന്തലത്താഴം 
കിളികൊല്ലൂർ പി . ഒ . , 
കൊല്ലം, (തണ്ടപ്പേർ 
വിലാസം, കോട്ടക്കാവിള 
വീട്, നടുവിലക്കരച്ചേരി, 
മയ്യനാട്. 


Residential 
plot with 
Pan /Corp / 
Mun Road 


access 


FORM " C 


[See Rule 5 ( 8 ) ] 


NOTIFICATION 


No. DCKLM/578 /2020 - M1 . 


7th July 2020 . 


Whereas, it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rule , 
1995 , the fair value of the land in Mayyanad Village of Kollam Taluk of the Kollam District is hereby fixed finally as 
shown in the schedule hereto : 


SCHEDULE 


SI 


Revised 


Name of 
District 


Name of 
Taluk 


No. 


Name of Village 

Block No. 
Survey No.with 
Sub - division 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Fair Value 


Fair Value of 
land already 
fixed ( as on 
6-3-2010 ) 

₹ 


of land 


( 1 ) 


(2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


1 


Kollam 


Kollam 


6.00,000 / 


Mayyanad 
Panchayath 


Mayyanad 
Block No. 27 
Resurvey No. 

321/13 


Residential plot 
with Pan /Corp / 

Mun Road 


2,50,000 / 
Per Are 


per Are 


access 


Collectorate , 


( Sd . ) 


Kollam .. 


District Collector. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : സി . ജി . ഹരികുമാർ ) 


നമ്പർ എഫ് -19816412020 . 


2020 ജൂലൈ 1 . 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന:-(1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 ( 7 ) , ചട്ടം ( 4 ) . 

(2 ) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ, വിലവൂർകോണം, ചൈതം വീട്ടിൽ ശ്രീ. മോഹനൻ സമർപ്പിച്ച 


അപേക്ഷ . 


(3 ) കൊല്ലം എൽ . ആർ . തഹശീൽദാരുടെ 7-3-2020 , 12-6-2020 എന്നീ തീയതികളിലെ ഡി3-5314 20 നമ്പർ റിപ്പോർട്ട് . 


665 


4 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


BI.. 


Re . Sy. 


Local Body 


Fair value 


SI . 
No. 


Sub Div . 

No. 


Taluk 


Village 


Classification 


No. 


No. 


per Are 


₹ 


1 


39 


384 


20 


കൊല്ലം 


10,000 


കല്ലുവാതുക്കൽ Residential plot 

with vehicular 


access 


2 


39 


384 


20 


2 


കൊല്ലം 


10,000 


Deu0030908 Residential plot 

with vehicular 


access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ, 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ജി . ഹരികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -200781 / 2020 . 


2020 ജൂൺ 24 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - ( 1 ) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1-38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
( 3 ) കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ വില്ലേജിൽ, ചവറ മുറി, കുളത്തിന്റെ കിഴക്കതിൽ ശ്രീമതി ജയലക്ഷ്മി 

സമർപ്പിച്ച അപേക്ഷ . 

( 4 ) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 20-2-2020 , 3-6-2020 എന്നീ തീയതികളിലെ ഡി2-15889 , 19 നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും , 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 - 2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലുക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ലെ 
റീസർവെ ക്ലാസിഫിക്കേഷനും 
സബ് ഡിവിഷൻ വിലയും 

നമ്പർ 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


ചവറ -19 


52213 


36,000 


ശീമതി ജയലക്ഷ്മി, കരുനാഗപ്പള്ളി 
കുളത്തിന്റെ കിഴക്കതിൽ , 
ചവറമുറി, ചവറ , 
കരുനാഗപ്പള്ളി 


Government 
Property 

Re. 1 


Residential 
Plot without 

Vehicular 


access 


666 


5 


(2 ) 


നമ്പർ എഫ്-2066021 2020 . 


2020 ജൂൺ 26 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 ( 7 ) , ചട്ടം ( 4 ) . 

( 2 ) കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട വില്ലേജിൽ, മാർവള്ളിൽ പുത്തൻവീട്ടിൽ ശ്രീമതി മിനികോശി 

സമർപ്പിച്ച അപേക്ഷ . 
(3 ) കുന്നത്തൂർ ഭൂരേഖ തഹശീൽദാരുടെ 8-6-2020 - ലെ ബി 4 2744 / 2020 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI . 


B.. 


Re . Sy. 


Sub Div.. 


Local 


Fair value 


Taluk 


Village 


Classification 


No. 


No. 


No. 


No. 


Body 


per Are 


( 3 ) 


1 


15 


290 


9 


ശാസ്താംകോട്ട കുന്നത്തൂർ 


12,500 


ശാസ്താംകോട്ട Residential plot 

with Panch./Corp./ 
Muni . road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : പി , ബി . നൂഹ് ഐ.എ.എസ്. ) 


( 1 ) 


നമ്പർ സി11-226686 2019. 


2020 ജൂലെ 10 . 


വിഷയം :-ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വ നമ്പർ 4 / 10-1 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന:-(1) അടൂർ താലൂക്കിൽ പെരിങ്ങ നാട് വില്ലേജിൽ മേലൂട്, വെന്നു കാട്ടിൽ ശ്രീമതി മായാ സ ന്തോഷ് 

സമർപ്പിച്ച അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24-10-2019 - ലെ സി 3 16732/2019 നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ പെരിങ്ങ നാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വേ നമ്പർ 
4 { 10-1- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ ? 2,50,000 ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
സൂചന ( 1 ) പ്രകാരം ശ്രീമതി മായാ സന്തോഷ് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിന്മേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 9825 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശീമതി മായാസന്തോഷിന്റെ പേരിൽ 
ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് ? 1,00,000 , 2010 - ലെ ന്യായവില നിശ്ചയിച്ച് Residential Plot with Panchayat Road 
Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 } ഉപകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


Gaz . No. 37 / 2020 / DTP / CLR ( Fair Value -Supplement ). 


667 


6 


ടി സ്ഥലം പരിശോധന നടത്തിയതിൽ വഴിസൗകര്യം പരിഗണിച്ചും, സമീപവസ്തുക്കളുടെ വിപണിമൂല്യം കണക്കാക്കിയും 
1,50,000 വില നിശ്ചയിച്ചു കാണുന്നതാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താഴെപറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ നമ്പർ 4 { 10-1 - ൽപ്പെട്ട 
ഭൂമിയുടെ Residential Plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 1,50,000 ന്യായവില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 /റ്റിഡി. തീയതി 14-11-2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവ് കൂടി കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 2018 റ്റി. ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നില വിലുള്ള ന്യായ വിലയിൽ 10 % വർദ്ധ നവും 30 -4-2019 -ലെ ജി . ഒ . ( പി ) 70 | 2019 / റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 


FORM "C 


NOTIFICATION 


No , C11-226686 /19 . 


10th July 2020 . 


Whereas , it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act , 1959 , read with sub - rule ( 8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 
1995 , the fair value of the land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta .. 


Taluk - Adoor. 


Village - Peringanadu. 


Survey Re - survey 
No. Block 


Ward 


Sub 
Division 


Re - survey 

No. 


Panchayath / 
Municipality 


Classification 

of use 


Fair value 
already 
fixed 


Fair value 
fixed per Are 

₹ 


Number 


No. 


12 


4 


10-1 


Panchayath 


2,50,000 


1,50,000 


Residential plot 
with Panchayat 

road access 


( 2 ) 


നമ്പർ സി11-226932 2019 . 


2020 ജൂലെ 10 . 


വിഷയം :-ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോന്നി താലൂക്കിൽ വി . കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ 

റീസർവെ നമ്പർ 1911- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന :-(1) കോന്നി താലൂക്കിൽ അരുവാപ്പുലം വില്ലേജിൽ മുറിഞ്ഞകൽ മേരിഗ്രീനിൽ വീട്ടിൽ ശ്രീമതി മേരി രാജൻ 

സമർപ്പിച്ച അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 10-10-2019 - ലെ സി 3 / 8099 / 2019 നമ്പർ റിപ്പോർട്ട്. 


പത്തനം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി- കോട്ടയം വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവെ നമ്പർ 
1911- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ Residential Plot with NH / PWD Road access എന്ന് തെറ്റായി രേഖപ്പെടുത്തി 
? 25,000 ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1 ) പ്രകാരം ശ്രീമതി മേരി രാജൻ നൽകിയ 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം വി . കോട്ടയം വില്ലേജിൽ 2505 -ാം നമ്പർ തണ്ടപ്പേര് ഉപകാരം ശീമതി മേരി രാജന്റെ പേരിൽ 
ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് ? 7,500 , 2010 - ലെ ന്യായവില നിശ്ചയിച്ച് Garden land without Road Access 
എന്ന വിഭാഗ ത്തിൽ ഉൾപ്പെ ടു ത്താ മെന്ന് സൂചന ( 2 ) പ്രകാരം അ ടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ടി സ്ഥലം പരിശോധന നടത്തിയതിൽ സമീപവസ്തുക്കളുടെ വിപണിമൂല്യം കണക്കാക്കിയതിൽ ? 10,000 വില 
നിശ്ചയിച്ച് കാണുന്നതാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താഴെപറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


668 


7 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി - കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവെ നമ്പർ 1911- ൽപ്പെട്ട 
ഭൂമി Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 10,000 ന്യായവില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % 
വർദ്ധനവ് കൂടി ഇതിനു പുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31-3-2018 - ലെ ജി . ഒ . ( പി ) 43 / 2018 / റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായ വിലയിൽ 10 % വർദ്ധ നവും 30 - 4 -2019 - ലെ ജി . ഒ . ( പി ) 7012019/ റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 
31-3-2020 - ലെ ജി.ഒ. ( പി ) 47 } 2020 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി 
ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 


FORM "C 


NOTIFICATION 


No , C11-226932 / 19 . 


10th July 2020 . 


Whereas , it is expedient to publish a notification showing revised fair value of land as required under Section 
28A of the Kerala Stamp Act , 1959 , read with sub rule ( 8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


DistrictPathanamthitta . 


Taluk Konni. 


Village_V.Kottayam .. 


Ward 


Survey Re - survey 
No. Block 


Re - survey 

No. 


Sub 
Division 


Panchayath / 
Municipality 


Classification 

of use 


Fair value 
already 
fixed 

₹ 


Revised Fair 
value per Are 

₹ 


Number 


No. 


32 


191 


1 


Panchayath 


Garden land 


25,000 


10,000 


without 


road access 


( Sd . ) 


Collectorate , 
Pathanamthitta . 

. 


District Collector. 


MALAPPURAM DISTRICT 


FORM A 


[[ See Rule 4 ] 


NOTIFICATION 


No. B1-657/2019 . 


18th July 2020 . 


Whereas , it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act , 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey/Re - survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against in Column ( 11 ) thereof. 


669 


8 


SCHEDULE 


District - Malappuram . 


Taluk - Perinthalmanna . 


Village - Puzhakkattiri. 


Desam — Kattilasseri . 


Sub 


Fair value 


Sl . 


Sy. 


Division 


Re - Sy. 
Block 


Re - Sy. 
No. 


Classification 

by use 


No. 


Re - Sy Panchayath / 

Name of Name & 
Sub Municipality / Local Body Number 
Division Corporation Panchayath of Ward 
No. 

Municipality / 
Corporation 


No. 


per Are 


No. 


₹ 


( 2 ) 


( 3 ) 


( 4 ) 


(5) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


2376 71 


6 


12,000 


11 


Kunnappally 

Block - 95 


Grama 
Panchayath 


Puzhakkattiri Kattilassery 

Ward No. 16 


Garden 
land 


without 


road access 


Office of the Sub Collector, 
Perinthalmanna. 


( Sd . ) 
Sub Collector 


WAYANAD DISTRICT 


FORM C 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 


No. B5-2205 / 2020 . 


22nd July 2020 . 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act , 1959 , read with sub rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 


Village and 


Name of 
District 


Name of 
Taluk 


Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Ward Classification 

by use 
No. 


Revised 
Revised Fair 
Classification Value of 
of Land 

Land 
( per Are ) 

₹Z 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Wayanad 


Vythiri 


Thariyode 


Karlad 


15,400 


Kavumannam 
Re - Survey 
No. 81/17 


Government 

Property 


Residential 
plot with 
private 


Block 6 


road access 


Office of the District Collector , 
Kalpetta , Wayanad. 


( Sd . ) 
District Collector. 


670 


9 


KASARAGOD DISTRICT 


കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : അഹമ്മദ് കബീർ , ടി . ആർ. 
നമ്പർ ബി2-2104 / 2019 . 

2020 ജൂലൈ 15 . 
വിഷയം : കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമി യുടെ ന്യായവില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന:-(1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 2 ) , തീയതി 6-3-2010 . 

(2 ) ശ്രീമതി ആയിഷ , W / O അബ്ദുൾ ഖാദർ ( L ) , എരുതും കട വ് , മുട്ടത്തോടി വില്ലേജ് സമർപ്പിച്ച 

അപേക്ഷയിൽ കാസർഗോഡ് തഹശീൽദാരുടെ 27-8-2019 - ലെ സി3-9821 / 2019 നമ്പർ റിപ്പോർട്ട്. 


കാസർഗോഡ് സബ് രജിസ്ട്രാർ ഓഫീസിലെ 108 / 2001 -ാം നമ്പർ ജന്മാധാരപ്രകാരം പരേതനായ ശ്രീ. ഇ . എ . അബ്ദുൾ ഖാദർ 
പേർക്ക് സിദ്ധിച്ച മുട്ടത്തോടി വില്ലേജ് റീ സർവെ നമ്പർ 147/7 , 14785 , 147/6 എന്നിവ ഫെയർവാല്യൂ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലായെന്ന് 
കാണിച്ച് ശ്രീമതി ആയിഷ , W / o അബ്ദുൾ ഖാദർ (L) സമർപ്പിച്ച അപേക്ഷയിൽ സൂചന ( 2 ) പ്രകാരം കാസർഗോഡ് തഹശീൽദാർ 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 

വില്ലേജ് രേഖകൾ പ്രകാരം അപേക്ഷാ വസ്തു നിലം ഇനത്തിൽ ഉൾപ്പെട്ടുവരുന്നതും ആയത് അപേക്ഷകയുടെ ഭർത്താവിന് 
മേൽ സൂചിപ്പിച്ച ആധാരപ്രകാരം അവകാശം സിദ്ധിച്ചിട്ടുള്ളതുമാണ്. ആയത് അപേക്ഷകയുടെ കൈവശത്തിലും അനുഭവത്തിലുമാണ് . 
റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ഓർഡർ നമ്പർ 2752 / 18 ( 1 ) പ്രകാരം റീ സർവെ നമ്പർ 147 / 6 - ൽ പ്പെട്ട നിലം വിഭാഗത്തിൽപ്പെട്ട 
സ്ഥലത്തിന് ഒരു ആറിന് ? 15,000 നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും ടി ഉത്തരവുകൾ പരിഗണിച്ച് അപേക്ഷകയുടെ റീ സർവ്വ നമ്പർ 
147/6 , 5 , 7 - ൽ പ്പെട്ട ഭൂമിയുടെ ന്യായവിലയായി ? 15,000 നിശ്ചയിക്കാവുന്നതാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

മേൽ സാഹചര്യത്തിൽ കാസറഗോഡ് താലുക്ക്, മുട്ടത്തോടി വില്ലേജ് റീ സർവെ നമ്പർ 147 { 6 , 14715 , 147/7 എന്നിവയിൽപ്പെട്ട 
ഭൂമിക്ക് “ നിലം വിഭാഗത്തിൽ ” ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 15,000 ( പതിനയ്യായിരം രൂപ ) നിരക്കിൽ ന്യായവില നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവുകളായ ( 1 ) ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . തീയതി 14-11-2014 , ( 2 ) ( പി ) നമ്പർ 43 / 18 റ്റി.ഡി. തീയതി 
31-3-2018 . ( 3 ) ( പി ) നമ്പർ 7012019 റ്റി.ഡി. തീയതി 30-4-2019 , ( 4 ) ( പി ) നമ്പർ 47/2020 റ്റി.ഡി. തീയതി 31-3-2020 എന്നിവ 
പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്കു പുറമെ കണക്കാക്കേണ്ടതാണ്. 


FORM A 


[ See Rule 41 


NOTIFICATION 
No. E2-21042019 . 

15th July 2020. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in 
Kasaragod District is hereby fixed as shown in the schedule thereto . 


SCHEDULE 


District Kasaragod . 


Taluk - Kasaragod . 

. 


Village_Muttathody.. 


SI . 


Sy. 
No. 


Sub 
Division 

No. 


Re - Sy. Re -Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Fair Value 
Classification of the land 

by use fixed per 


Ward 


Name of 
Panchayath / 

Local Body 
Municipality / 

Panchayath / 
Corporation 

Municipality / 
Corporation 


No. 


are 
₹ 


( 3) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


147 


5 


2 


147 


6 


Panchayath 


Chengala 


} 


Wet land 


15,000 


3 


147 


7 


Revenue Divisional Office, 
Kasaragod .. 


( Sd . ) 
Revenue Divisional Officer. 


Gaz . No. 37 / 2020 / DTP / CLR ( Fair Value -Supplement ). 


671 


